Kerala Gazette No . 42 dated 21st October 2008 . 
PART III 


FOREST DEPARTMENT 


പട്ടിക 


TIMBER SALES DIVISION , PALAKKAD 
TENDER -CUM -AUCTION SALE NOTICES 

( 1 ) 


ഡിപ്പോയുടെ 

പേര് 


ലേല തേക്കുതടി വീട്ടിതടി തേക്കുതടി 
തീയതി കയറ്റുമതി ( എം ) 

( എം ) 
( എം ) 


No. TSP2 - 1230 / 2007 . 


27th September 2008. 


അരുവാക്കോട് 29 - 10 - 2008 എ - 0 .722 വീട്ടിതടി എ I - 0.702 
( മലപ്പുറം) 

എ LL - 7.886 4.077 ബി I- 0 .732 
ബി - 3 .345 

സി - 3 .060 
SLസി - 0.463 


In addition to the sale notification already published 
for Timber Auction during 10 / 2008 , it is hereby notified 
for the information of public that Tender- cum - Auction 
Sale of Timber etc . mentioned in the schedule will also 
be conducted at 10 a .m . subject to the sale conditions 
published in Kerala Gazette No. 26 dated 24 -6 -2008 . The 
timber belongs to 1846 TP Conoly s plot ( First manmade 
Teak plantation in the world ), 1928 TP Depot compound , 
1868 TP Panayamcode plantations. 

SCHEDULE 


നിരതദ്രവ്യം : 

തേക്ക് 20, 000 രൂപ 
മറ്റിനം - 10,000 രൂപ 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


Name of 
Depot 


Auction 
Date 


Teak Rose Teak 
ExportWood Timber 
( M") ( M ) ( M ) 


വിശദ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ 
ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


Aruvakkode 29- 10 - 2008 A -0 .722 RW4.077 AI - 072 
(Malappuram ) 

A LL - 7 . 886 

B I- 0 .732 
B - 3 .345 
C - 3 . 060 
SL C - 0 . 463 


No. TSP2 -1230/2007. 

3rd October 2008 . 
It is hereby notified for the information of public 
that the Tender- cum - Auction Sale of Timber etc . 
mentioned in the schedule will be conducted at 
10 a.m . subject to the sale conditions published in Kerala 
Gazette No . 26 dated 24 - 6 -2008 by the Chief Conservator 
of Forests ( P ), Thiruvananthapuram vide Pro (5 ) 2613 / 08 
dated 19 - 6 -2008 . 


Earnest Money Dposit: 

Teak - - Rs. 20,000 
Others - - Rs. 10 , 000 


Cost of tender form — Rs. 100 + VAT 


SCHEDULE 


Further details can be had from the Depot Officer 
and from this office during office hours. 


Depot 


Auction 
| Date 


Teak Teak 
Export Timber 
( M") ( M ) 


Teak Poles Misc. 
( Nos.) Timber 

( M ) 


( 1 ) 


- (2 ) 


(3) 


(4) 


(5) 


( 6) 


Nedumgayam 4- 11- 2008 5 
(Malappuram ) 


100 


150 


- പാലക്കാട് തടി വില് പഠന വിഭാഗത്തിന്റെ 
ടി . എസ് . പി . 2 - 1230 / 2 007 തീയതി 1 - 9 - 2008 ലേല 
വിഞ് ജാ പ ന ത്തിന്റെ തുടർച്ച യായി അ രു വാ ക്കോട് 
ഡിപ്പോയിൽ ശേഖരിച്ചിട്ടു ള്ളുതും താഴെ പട്ടികയിൽ 
പറയുന്നതുമായ തടികൾ കൂടിഅന്നേദിവസം രാവിലെ 10 
മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 26 തീയതി 
24 - 6 - 2008 പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് 
വിധേ യ മാ യി ദ ർ ഘാസ്/ ലേല വ്യവ സ്ഥ കൾ പ്രകാരം 
വിൽക്കുന്നതാണ്. ടി തടികൾ 1846 TP കൊണോളീസ് 
പ്ലോട്ട് ( മനുഷ്യ നിർമ്മിത ലോകത്തെ ആദ്യ തേക്കുതോട്ടം ), 
1928 TP ഡിപ്പോ പരിസരം, 1868 TP പനയംകോട് എന്നിവിട 
ങ്ങളിൽനിന്ന് ശേഖരിച്ചിട്ടുള്ളവയാണ്. 


A II -30 
B II - 130 
C II- 150 
A III - 10 
B III - 40 
C III - 90 
A IV - 5 
C IV - 80 
BS- 50 


Gaz . No. 42 /2008 /DTP. (Forest) 


( 1) 


(2) 


(3) 


(4) 


(5) 


(6) 


( 1 ) 


- (2 ) 


(3 ) 


(4) 


( 5) 


(6) 


12 - 11 - 2008 5 


2 5 


12 -11 - 2008 


25 


5 


.. 


25 


Walayar 
( Palakkad ) 


BI- 10 
C I- 5 


വാളയാർ 
( പാലക്കാട്) 


ബി I-10 

സി I- 5 
ബി II- 125 

സി II- 50 
ബി .എസ്.- 10 


B II- 125 
C II- 50 
BS- 10 


അരുവാക്കോട് 26 - 11- 2008 .. 
( മലപ്പുറം) 


ബി III- 20 
സി III- 10 
സി IV - 10 
ബി .എസ്. - 5 


Aruvakkode 26 - 11 - 2008 .. 
(Malappuram ) 


B III- 20 
C III - 10 
C IV-10 


BS - 5 


നിരതദ്രവ്യം: 

തേക്ക് 20,000 രൂപ 
മറ്റിനം 10 ,000 രൂപ 


Earnest Money deposit : 
- Teak - Rs. 20,000 

Others -- Rs. 10 , 000 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 

വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ 
ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


Cost of tender form — Rs. 100 + VAT. 


Timber Sales Division , 
Palakkad. 


(Sd.) 
Divisional Forest Officer, 
( For and on behalf of the 
- Governor of Kerala). 


Further details can be had from the Depot Officer 
and from this office during office hours. 

പാലക്കാട് തടിവില്പന വിഭാഗത്തിന്റെ കീഴിലുളള 
ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ 
പട്ടികയിൽ പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് 

കേരള സർക്കാർ ഗസറ്റ് നമ്പർ 26 തീയതി 24 - 6 - 2008, 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) , 
തിരുവനന്തപുരം പാ ( 5 ) 2613 / 08 തീയതി 19 - 6 - 2008 
നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധ ന ക ൾ ക്ക് 
വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം 
വിൽക്കുന്നതാണ്. 


6 De 


കണ്ണൂർ ഡിവിഷൻ 

നോട്ടീസ് 
[ കേരള വനനിയമം 61 ( ബി ) പ്രകാരം) 


പട്ടിക 


തേക്ക് പല 
ഡിപ്പോയുടെ ലേല തേക്കുതടി 

- തേക്കുതടി 

കഴ ജാതി 
പേര് തീയതി കയറ്റുമതി ( 3 ) 
( എം ) 

(എണ്ണം) ( എം ) 


നമ്പർ ടി . - 706 / 2007. 

2008 സെപ്റ്റംബർ 10. 
15 - 1 - 2007 - ന് കാഞ്ഞിരോട് അംശം, കുടുക്കി മെട്ട 
എന്ന സ്ഥലത്തുവച്ച് നിയമാനുസൃതമായ രേഖകളില്ലാതെ 1 
കഷണം ചന്ദനമുട്ടികളും ആയത് കടത്താൻ ഉപയോഗിച്ച് 

കെ . എൽ 14. സി . 3238 നമ്പർ മോട്ടോർ സൈക്കിളും 
രജിസ്ട്രേഷൻ നമ്പർ എടുക്കാത്ത കെ . എൽ. II /TC/ II/ 2004 
യമഹ മോട്ടോർ സൈക്കിളും കേരള വന നിയമം 61 എ 
പകാരം മഹസ്സർ തയ്യാറാക്കി കസ്റ്റഡിയിലെടുത്തിട്ടു ണ്ട്. 
ആയത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് താല്ക്കാലിക 
മായി തീരു മാ നിച്ചി രി ക്കു ന്നു . ആയ തിന് എതിരെ 
ആർക്കെങ്കിലും വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ആധികാരിക 
രേഖകളുമായി ഈ ഓഫീസിൽ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താ ണ് . അ ല്ലാ ത്ത പ ക്ഷം ഈ കാര്യത്തിൽ ആർക്കും 
യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ കേരള 
വന നിയമം 61 എ വകുപ്പ് പ്രകാരമുള്ള തുടർനടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും. 


- (1) 


(2) 


(3) 


(4 ) 


(5) 


(6 ) 


4 - 11 -2008 


5 


എ II - 30 


100 


150 


നെടുങ്കയം 
( മലപ്പുറം) 


ബി II- 130 
സി II - 150 
എ III- 10 
സി III - 90 
എ IV- 5 
സി IV - 80 
ബി .എസ്. 50 


കണ്ണൂർ ഡിവിഷൻ, 
കണ്ണൂർ- 12. 


( ഒപ്പ്) 
ഓതറൈസ്ഡ് ഓഫീസർ ആന്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 


